© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


2683 


പേര് 


പരേതനുമായുള്ള വയസ് 


Pathanapuram Taluk 


കമ 
നമ്പർ 


ബന്ധം 


പരസ്യം 


1 


ഭാര്യ 


78 


ഈശ്വരിയമ്മ 
റ്റി . ആർ . ചന്ദ്രബാബു 


( 1 ) 


2 


മകൻ 


62 


നമ്പർ എൻ2-1152 / 2021 . 


2021 ഫെബ്രുവരി 10 . 


3 


ലെല് 


മകൾ 


58 


4 


ഷീല 


56 


കന കമ്മ 


പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തി 
യിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാക നേരിട്ട് ഹാജ രാ യി 

രേഖ കൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ വില്ലേജിൽ കറവൂർ 
എന്ന സ്ഥലത്ത് ജഗതിയിൽ ജഗദേവൻ 22-10-2018 - ലും ഭാര്യ 

12-2-2016 -ാം തീയതിയിലും മരണപ്പെട്ടു പോയി 
ട്ടുള്ളതാണ് . സർക്കാരിതര കാര്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും 
വേണ്ടി പരേതരുടെ അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണ 
മെന്ന് കാണിച്ച് പരേ തരുടെ മകൻ രാജേഷ് , കെ . ജെ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
പരേതരുടെ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


പേര് 


പരേതരുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


47 


താലൂക്കാഫീസ് , 
കൊട്ടാരക്കര . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


2 


44 


>> 


Kunnathoor Taluk 


പരസ്യം 


അനിൽകുമാർ , കെ . ജെ . മകൻ 
രാജേഷ് , കെ . ജെ . 
പ ര ത രു ടെ മാതാപിതാക്കൾ 

ജീവിച്ചിരിപ്പില്ല . 
ആയതിനാൽ ക്രമ നമ്പർ 1-0 2-0 കക്ഷികൾ പരേതരുടെ 
അനന്തരാവകാശി കളാണെന്ന് കാ ണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി ക ഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ3-7113 2020 . 


2021 ഫെബ്രുവരി 24 . 


( 2 ) 


കുന്നത്തൂർ താലൂക്കിൽ ശൂരനാട് തെക്ക് വില്ലേജിൽ 
ഇരവിച്ചിറ പടിഞ്ഞാറ് മുറിയിൽ മുകളയ്യത്ത് പുത്തൻ വീട്ടിൽ 
രാജു 31-5-2020 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിലുള്ള 
വിവിധ ആവ ശ്യ ങ്ങൾക്ക് ഹാജരാക്കുന്ന തിന് അവകാശ 
സർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ ഭാര്യ കൃഷ് ണ മ്മ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിൻമേൽ 
ശൂര നാട് തെക്ക് വില്ലേജാഫീ സർ മുഖാന്തിരം നട ത്തിയ 
അന്വേഷണത്തിലും അവകാശ വിചാരണയിലും അയൽ സാക്ഷി 
മൊഴിയിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും രാജു 31-5-2020 -ാം 
തീയതി മര ണ മ ട ഞ്ഞ തായും അ വ കാ ശിക ളാ യി ചുവടെ 
ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


നമ്പർ എൻ2-2075 2021 . 

2021 മാർച്ച് 3 . 
പത്തനാപുരം താ ലൂ ക്കിൽ പിറവന്തൂർ വില്ലേജിൽ 
കമുകും ചേരി എന്ന സ്ഥലത്ത് പാണുവേലിൽ വീട്ടിൽ 
കെ . സതീ ന്ദ ൻ നായർ 2-2-2018 - ലും പരേ തന്റെ ഭാര്യ 
ജ . 

സാ വി സതി യമ്മ 2 4- 12 - 2 0 2 0- ലൂം മ ര ണ പ്പെ ട്ടു 
പോയിട്ടുള്ളതാണ് . പരേതന്റെ പേരിലുള്ള വസ്തുവകകൾ 
ലഭിക്കു ന്ന തിനും മറ്റാ വ ശ്യ ങ്ങൾക്കും വേണ്ടി അവ കാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് പരേതരുടെ 
മകൻ അഖിൽ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യുന്നയാൾ പരേ തരുടെ അനന്ത രാവകാശിയാണെന്ന് 
അറിയുന്നു . 
അവകാശിയുടെ മരണപ്പെട്ട കക്ഷി 

വയസ് 
പേര് 

മായുള്ള ബന്ധം 


1 


ഭാര്യ 


55 


2 


മകൾ 


30 


കൃഷ്ണമ്മ 
രാജി കൃഷ്ണ 
രജി കൃഷ്ണ 
ലക്ഷ്മിക്കുട്ടി 


3 


27 


> 


4 


മാതാവ് 


85 


അഖിൽ 


മകൻ 


35 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . മരണ മടഞ്ഞ 
രാജുവിന്റെ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 
1 മുതൽ 4 വരെയുള്ള കക്ഷികളാണെന്ന് വിവരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

ഈ പ രസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയപരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ആ യത് 


പ ര ത രു ടെ മാ താ പിതാക്കൾ , ജീവിച്ചിരിപ്പില്ല . 
ആയ തി നാൽ മേ ൽ കക്ഷി പര ത രു ടെ 

അന ന്ത രാ 
വകാശിയാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ട താണ് . 
കാലാവധി 

കഴിഞ്ഞും തപാൽ മാർ ഗ്ഗവും ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കുന്നത്തൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz , No. 1412021 / DTP ( CLR ) . 


89 


